| Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


GOVERNMAS 


സ 


ാൽ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


9th March 2010 
| 2010 മാർച്ച് 9 
18th Phalguna 1931 
1931 ഫാൽഗുനം 18 


No . 

- | MID 
നമ്പർ 


വാല്യം 55 | 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 


വിജ്ഞാപനം 
നമ്പർ ഡി3 - 7188 / സിആർ. 

2010 ജനുവരി 4, 
കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് മുമ്പാകെ 7188 / 
ആർഎ നമ്പരായി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന 
ക ാ ഴ 1 

- 2 ) s 
ജില്ലയിലെ കാപ്പാട് അൽ ഹുദാ ഇസ്ലാമിക്ക് കൾച്ചറൽ 
എസ്റ്റാബ്ലിഷ്മെന്റ് ആന്റ് ഐനുൽ ഹുദാ ഓർഫനേജിന് 
അവകാശ പ്പെട്ട 855 / 94 , 842 / 91 നമ്പർ ആധാരങ്ങൾ 
പകാരം 

42 / സി4 
റി . സ . യിലെ കോഴിക്കോട് താലൂക്ക് കച്ചേരി അംശ 
ത്തിൽപെട്ട 10.04 സെന്റ് വസ്തുവും അതിലെ പണി 
പൂർത്തിയാകാത്ത കെട്ടിടവും വിൽപ്പന നടത്തുന്നതിനും 
ടി വസ്തു വിൽപ്പന നടത്തി കിട്ടുന്ന തുക ഉപയോ 
ഗിച്ച് ചേമഞ്ചേരി S . R . O . യിൽ രജിസ്റ്റർ ചെയ്ത 1760 / 07 
ആ ധാ ര - നമ്പർ 

പ്രകാരം 
റി . സ . 31, 32/ 9 - ൽ പെട്ട 88 1/2 സെന്റ് വസ്തുവും1503 / 
07 ആധാര നമ്പർ പ്രകാരം റി . സ . 31 - ൽപെട്ട 56 
സെന്റ് വസ്തുവും വാങ്ങുന്നതിനും വഖഫ് സെക്രട്ടറി 
അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. ആയതിനാൽ ടി വിൽപ് 
ന യും 

വസ്തു 
വാങ്ങുന്നതും സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും 
ആക്ഷേപമോ അഭിപ്രായമോഉണ്ടെങ്കിൽ ആയത് ഈ 
വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയ തീയതി 
മുതൽ 15 ദിവസത്തിനകം സീനിയർ സൂപ്രണ്ട്, കേരള 
സ്റ്റേറ്റ് വഖഫ് ബോർഡ് റീജിനൽ ഓഫീസ്, എറോത്ത് 
- സ 

ന 

ർ 
ബാങ്ക് റോഡ്, കോഴിക്കോട്- 1 എന്ന വിലാസത്തിൽ 
ര ഖ ാ 

മ ത ല 
അറിയിക്കേണ്ടതാണ്. നിശ്ചിത സമയപരിധിക്കുശേഷം 
ലഭിക്കുന്ന ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ലെന്ന് ഇതി 
നാൽ അറിയിച്ചുകൊള്ളുന്നു . 


കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഓഫീസ്, 
കോഴിക്കോട്. 


(ഒപ്പ്) 
സീനിയർ 
സൂപ്രണ്ട്. 


